                    ** ശ്രീ കൃഷ്ണചരിതം മണിപ്രവാളം **
			------------------------------------------------
			ഓം ശ്രീ കൃഷ്ണപരമാത്മനേ നമ: 
			---------------------------------------------
				പന്ത്രണ്ടാം സർഗ്ഗം
				--------------------------
		(കുചേലവൃത്തം, സന്താനഗോപാലം)
				-------------------------
 സുചേഷ്ടിതം കൊണ്ടു ജഗൽ പ്രസിദ്ധൻ 
 കുചേലനെന്നുള്ളൊരു ഭൂമിദേവൻ
 വശിത്വമുൾക്കൊണ്ടു മഹാദരിദ്രൻ
 വസിച്ചു സാന്ദീപനി വാസദേശേ . 				#1

 വിശപ്പുകൊണ്ടാശു തളർന്നുമേവും 
 ശിശുക്കളെക്കണ്ടു വിഷാദമോടേ 
 വിശുദ്ധനാം ഭൂസുരനോടു ചൊന്നാ -
 ളശങ്കിതം ഭൂസുരധർമ്മപത്നി . 				#2

'' ദരിദ്രനെന്നാകിലുമത്രമാത്രം
കരത്തിലില്ലാത്ത ജനം ചുരുക്കം 
ധരിക്ക നീ നാഥ! നമുക്കിദാനീ --
മൊരിക്കലഷ്ടിക്കു മുപായമില്ല ."				#3

" ഇല്ലങ്ങളിൽച്ചെന്നു നടന്നിരന്നാ --
 ലില്ലെന്നു ചൊല്ലുന്ന ജനങ്ങളേറും .
 അല്ലെങ്കിലാഴാക്കരി നൽകുമപ്പോൾ
 നെല്ലെങ്കിൽ മൂഴക്കതു മന്തിനേരം." 			#4

 "ഉഴക്കു ചോർകൊണ്ടൊരു വാസരാന്തം 
 കഴിക്കുമഞ്ചാറു ജനങ്ങളിപ്പോൾ 
 കിഴക്കുദിക്കും പൊഴുതാത്മജന്മാർ
 കഴൽക്കുകെട്ടി കരയുന്നു കാന്ത !" 			#5

 " മററുളളതെപ്പേരുമെടുത്തുവിററും
 കൊററിന്നു നൽകുന്നു ഗൃഹസ്ഥരെല്ലാം 
 മുററും ഭവാനുണ്ണികളെപ്പുലർത്താ -- 
 നൊട്ടും മനസ്സില്ല മഹീസുരേന്ദ്ര! "				#6

" അപേക്ഷയുള്ളോരു  ജനത്തിനെല്ലാ --
 മുപേക്ഷ കൂടാതെ കൊടുക്കുമീശൻ 
 മനക്കുരുന്നിൽ കനിവുളള കൃഷ്ണൻ 
 നിനക്കു പണ്ടേ സഖിയെന്നു കേൾപ്പൂ." 			#7

 " വിവാഹമീരെട്ടുസഹസ്രമെട്ടും 
  വിധിക്കുചേരും പടി ചെയ്തവൻപോൽ 
 അവർക്കുവേണ്ടുന്ന വിഭൂതിയെല്ലാ -- 
 മവൻ കൊടുക്കുന്നു നിരന്തരം പോൽ." 		#8

" ഗമിക്ക നീ ചെന്നിഹ കണ്ടുപോന്നാൽ 
 നമുക്കു വേണ്ടുന്നതു നൽകുമല്ലോ .
 രമയ്ക്കു ചേതോഹരനായ കാന്തൻ 
ക്ഷമിക്കുമോ നമ്മുടെ ദീനഭാവം." 				#9

അനന്തരം ബ്രാഹ്മണനേവമൂചേ 
" ധനംതരും ദേവനനന്തരൂപൻ
അനർത്ഥമൂലം ധനമെന്നുകല്പി --
 ച്ചെനിക്കതിങ്കൽ ക്കൊതിയില്ല ബാലേ! " 		#10

 " ധനിക്കു ശത്രുക്കളസംഖ്യമുണ്ടാം
 മനക്കുരുന്നിൽ ബ്ഭയമേററമുണ്ടാം 
 തനിക്കലംഭാവവുമില്ല പിന്നെ --
 ക്കനക്കവേ കൈതവമേററമുണ്ടാം." 			#11

 " കഷ്ടിച്ചു കൃത്യം കഴിയുന്നവന്നും
  മഷ്ടിക്കു മുട്ടാതെ വസിപ്പവന്നും 
  കെട്ടിദ്ധനം നേടിയിരിപ്പവന്നും
  പെട്ടെന്നു തുല്യം ഖലുവൃത്തിപോലും." 		#12

 " എന്നാകിലും ഞാനഥ ചെന്നുപോരാം
  തന്നാകിലോ ഞാനതു കൊണ്ടുപോരാം
  നന്ദാത്മജൻ തൻെറ മുഖാരവിന്ദം
  മന്ദസ്മിതാർദ്രം ബതകണ്ടുപോരാം ." 			#13

 കനിഞ്ഞുവിപ്രൻ പറയും ദശായാം 
 തുനിഞ്ഞുവക്കററു മുഷിഞ്ഞ വസ്ത്രേ  
 ഉഴക്കവിൽക്കട്ട വരിഞ്ഞുകെട്ടി --
 ക്കഴൽക്കുകുമ്പിട്ടു കൊടുത്തയച്ചാൾ. 			#14

 മുദാഗമിച്ചാശു കുചേലവിപ്രൻ 
 മുകുന്ദഗേഹത്തിനകത്തുപുക്കാൻ 
 വരുന്നുകണ്ടംബുജനേത്രനപ്പോൾ
 കരംപിടിച്ചങ്ങരികത്തിരുത്തി . 				#15

 കൃതാർഘ്യപാദ്യാദിക പൂജനാന്തേ 
 കൃതാർത്ഥനായി സ്തുതിചെയ്തുവിപ്രൻ
 തദന്തികേ രുഗ്മിണി താലവൃന്ത --
 മാദായവീശി ശ്രമമാശുതീർത്താൾ. 			#16

 അശേഷനാഥൻ ദ്വിജനോടനേകം
 വിശേഷമമ്പോടരുൾചെയ്തു മോദാൽ 
 " പുരാഗുരൂണാം നികടേ നിവാസം 
 ധരാസുരാധീശ ! മറന്നിതോ നീ."  				#17

" മഹാവനേ നാം വിറകിന്നുപോയി --
 ട്ടഹോമഹാവൃഷ്ടിചൊരിഞ്ഞനേരം 
 നനഞ്ഞശേഷം വഴിയുംപിഴച്ച --
 ങ്ങനേകനേരം വലയും ദശായാം 				#18
 തിരഞ്ഞെഴുന്നള്ളി മഹാമുനീന്ദ്രൻ
 വിരഞ്ഞുനമ്മെപ്പഥികണ്ടനേരം 
 അനുഗ്രഹിച്ചു വിവിധ പ്രകാരം 
 മനസ്സിലുണ്ടോ തവ ഭൂസുരേന്ദ്ര !" 				#19

 മുഷിഞ്ഞ വസ്ത്രാൽ പൃഥുകം പിടിച്ച --
 ങ്ങഴിച്ചു ഭക്ഷിച്ചിതു വാസുദേവൻ 
 രണ്ടാമതും മുഷ്ടി പിടിച്ച നേരം 
 തണ്ടാരിൽ മാതാശു കരം പിടിച്ചാൾ . 			#20

 അത്താഴമുണ്ടമ്പൊടു  കൃഷ്ണനോടേ 
 ചിത്താനുകൂലം സുഖമേ വസിച്ചാൻ
 അന്യേഭ്യുരുത്ഥായ ച യാത്രചൊല്ലി --
 ദ്ധന്യൻ ഗമിച്ചാനുടനേ കുചേലൻ . 			#21

 " മുരാരിയോടർത്ഥമിരന്നതാകിൽ
  തരാതിരിക്കില്ലവനത്രമാത്രം 
  പറഞ്ഞുമോദിച്ചു വസിക്കയാൽ ഞാൻ 
  മറന്നുപോയേൻ  ഗൃഹിണീനിയോഗം ." 		#22

 " അന്നേരമില്ലത്തെ വിശഷമൊന്നു --
  മെന്നോടു ചോദിച്ചതുമില്ല കൃഷ്ണൻ .
  ബന്ധംവരുത്താതെ പറഞ്ഞുകൊണ്ടാ --
  ലെന്തെന്നുതോന്നും ഭഗവാനുമുളളിൽ ." 		#23

 " എന്തൊന്നു ഞാനിങ്ങനെയങ്ങുചെന്നാ --
  ലന്തർജ്ജനത്തോടുരചെയ്ക വേണ്ടൂ.
  ഓർത്തീല ഞാനക്കഥ, കഷ്ട,  മെന്നെ --
  പ്പാർത്തങ്ങിരിക്കുന്നു കുടുംബമെല്ലാം." 		#24

 ഇത്യാദി ചിന്തിച്ചുനടക്കുമപ്പോ --
 ളത്യുന്നതം ഗോപുരമങ്ങുകണ്ടാൻ
 ഉത്തുംഗസൌധം മണിപത്മരാഗം 
 മുത്തുംവിളങ്ങും ഭവനങ്ങൾ കണ്ടാൻ .			#25

 ഉദ്യാനവും ചത്വരമാപണാളീ --
 വിദ്യോതിത സ്വർണ്ണഗൃഹങ്ങൾ കണ്ടാൻ
 അട്ടാലനൃത്താലയ രത്നവാപീ --
 ഘട്ടങ്ങളും ഭംഗിയിലത്രകണ്ടാൻ . 				#26

 " മാർഗ്ഗ ഭ്രമംകൊണ്ടിഹ വന്നിതോ ഞാൻ 
  സ്വർഗ്ഗത്തിനൊക്കും ഗൃഹമാരുടേവാൻ 
  എന്നല്ലഹോ നല്ലൊരു സുന്ദരാംഗി 
  നന്നാലയംകൃത്യവരുന്നു ദൂരാൽ."  			#27

 " ഹാഹന്ത കൃഷ്ണാ! മമഭാർയ്യതാനോ 
  ഗേഹത്തിൽനിന്നാശുമുദാ വരുന്നു ?
  കിമിന്ദജാലം, മമമോഹമോവാൻ ?
  നമാമി ഗോവിന്ദ, മുകുന്ദ, വിഷ്ണോ !" 		#28

" ഉണ്ടായി തത്ത്വം മമകണ്ടതെല്ലാം
 തണ്ടാരിൽമാതിൻ കണവൻെറ ലീല 
 മിണ്ടാതെ തന്നോരു വിഭൂതിയെല്ലാം
 കണ്ടാലുമാശ്ചർയ്യമഹോ വിചിത്രം ."			#29

 ഇത്ഥം പ്രസാദിച്ചു പുരം പ്രവേശി --
 ച്ചത്യന്തമോദം നിജഭാർയ്യയോടും 
 തത്ത്വാവബോധാദതി സക്തി ഹീനൻ 
 നിത്യം രമിച്ചു ഭവനേ കുചേലൻ . 			#30

 പീതാംബരൻ ദേവകിതൻ നിദേശാൽ 
 പാതാളമാസാദ്യ കുമാരഷൾക്കം 
 കംസേന പൂർവ്വം നിഹിതം മഹാത്മാ 
 കൊണ്ടന്നു കാട്ടി സ്വപദം നയിച്ചാൻ . 		#31 

 മഹീപതീന്ദ്രൻ ബഹുലാശ്വനെന്നും 
 മഹീസുരേന്ദ്രൻ ശ്രൂതദേവനെന്നും,
 ആ രണ്ടുപേർക്കും ബത മുക്തി നൽകാൻ 
 നാരായണൻ താൻ മിഥിലാം പ്രപേദേ .		#32

 രണ്ടായ് ചമഞ്ഞമ്പൊടു വാസുദേവൻ
 രണ്ടേടവും  ചെന്നഥ പൂജവാങ്ങി 
 പാലാജ്യഭോജ്യാദികമേകഗേഹേ 
 മൂലാംബു പത്രാദികമന്യഗേഹേ . 			#33

സമം പ്രസാദിച്ചു വരം കൊടുത്താ --
നമന്ദമാനന്ദമവർക്കു ദേവൻ 
അമോഘ ചിന്താമണി ഭക്തിഭാജാം 
പ്രമോദവാൻ ദ്വാരവതീമയാസീൽ . 			#34

അക്കാലമങ്ങെട്ടു കുമാരകന്മാ --
രൊക്കെ ക്ഷയിച്ചുൽക്കട ദു:ഖമോടേ
ആക്രന്ദനം ചെയ്തൊരു ഭൂസുരേന്ദ്രൻ
 ചക്രായുധം പ്രാപ്യശശംസ സർവ്വം . 			#35

" കർമ്മാനുകൂലം ഫലമിന്നൊഴിപ്പാൻ
 നമ്മാലസാദ്ധ്യം ധരണീസുരേന്ദ്ര !"
 ഇത്ഥം തദാനീമരുൾചെയ്തു കൃഷ്ണൻ 
 ബുദ്ധിക്ഷയംപൂണ്ടു ഗമിച്ചുവിപ്രൻ . 			#36

 പാർത്ഥൻ തദാ തൽപുരമാഗമിച്ചാ --
 നാർത്തൻ മഹീദേവനുമത്രവന്നു .
 " പുത്രൻ മരിച്ചുനവമൻ മുരാരേ !
 കുത്രാഹമീ ദു:ഖമുപാഹരിപ്പൂ ?" 				#37

 " നിനയ്ക്ക നീ, യുണ്ണികളൊന്നുരണ്ട --
 ല്ലെനിക്കഹോ ! ഒമ്പതുപേർമരിച്ചു 
 അനക്കമില്ലിത്തരമത്തൽ കേട്ടാൽ 
 നിനക്കഹോ കൃഷ്ണ ! മനക്കുരുന്നിൽ .	''		#38

'' ഒരുണ്ണിയെക്കണ്ടു മരിച്ചുകൊൾവാ --
 നൊരീശ്വരാനുഗ്രഹമില്ലെനിക്കും 
 പുരത്തിൽ മേവുന്ന ജനത്തിൽ വെച്ചി --
 ട്ടൊരുത്തനെക്കൂറു നിനക്കുമില്ല ." 			#39

" തനിക്കു താൻ പോന്നവനെന്ന ഭാവം 
 നിനക്കു ഭോഷ്ക്കല്ല, മുഴുത്തു പാരം 
 ജനത്തിനുണ്ടാകുമനർത്ഥമൊന്നും  
 നിനയ്ക്കുമാറില്ല ജളപ്രഭുത്വാൽ ."			#40

" മല്ലാക്ഷിമാരുണ്ടിഹ വേണ്ടുവോളം 
 നല്ലൊരു സമ്പത്തു നിനക്കുമുണ്ട്‍ .
 ചൊല്ലാവതല്ലാതൊരു ചിന്തയിപ്പോ --
 ളില്ലെൻെറ ഗോവിന്ദ ! നിനക്കു നൂനം ."		#41

 ദുർഭാഷണം  കേട്ടതിരുഷ്ടനാകും 
 കെല്പേറുമപ്പാർത്ഥനുടൻ പറഞ്ഞാൻ 
 " വിപ്രേശ്വരാ !  പോരുമചാരുവാക്യം 
 ക്ഷിപ്രം തവ ക്ലേശമപാകരിഷ്യേ ."			#42

 " രണാങ്കണേ  കൌരവസംഘമെല്ലാം 
  ക്ഷണേന കോന്നാശു മുടിച്ചവീരൻ 
  അനന്തകീർത്തിപ്രസരാഭിരാമൻ
 ധനഞ്ജയൻ ഞാൻ ധരണീസുരേന്ദ്ര ."			#43

 " ഇത: പരം സമ്പ്രതി ജാതനാകും 
സുൻെറ ജീവം പരിപാലയേഹം 
അതില്ലയെന്നാകിലിദം ശരീരം 
 ഹുതാശനേ ഭസ്മമതാക്കുവൻ ഞാൻ ."			#44

 ഇതി പ്രതിജ്ഞാശ്രവണേന വിപ്രൻ 
 നിതാന്തമോദേന ഗൃഹം ഗമിച്ചാൻ .
 കുന്തീസുതൻ ചെന്നഥ ബാണകൂടം 
 ബന്ധിച്ചു രക്ഷിച്ചു പുറത്തുനിന്നാൻ . 		       #45

 ഗർഭാലയം പുക്കഥ വിപ്രപത്നി
 സത്ഭാഗധേയം പ്രസവിച്ചു ബാലം 
 അപ്പോളഹോ പുത്രവപുസ്സുപോലും 
 കിട്ടീല കാണ്മാനിതുതാൻ വിശേഷം . 			#46

 പുറത്തു വന്നാശു മഹീസുരൻതാൻ
 കറുത്ത ഭവേന ദുഷിച്ചുചൊന്നാൻ 
 " വിചിത്രമെന്നർജ്ജുന ! നിൻചരിത്രം 
 വിചാരമില്ലാത്ത മനുഷ്യമൂഢ !" 					#47

 " ജളത്വമോരോന്നു പറഞ്ഞുകേൾപ്പി --
 ച്ചിളക്കിനാനെന്നുടെ മാനസം നീ 
 ജനിച്ച പുത്രൻെറ ശരീരമാത്ര --
 മെനിക്കു കിട്ടീല തവ പ്രഭാവാൽ."				#48

" ഫലിച്ചു നിന്നുദ്ധതവാക്യമെല്ലാം 
 ജ്വലിച്ച  തീയിൽത്തരസാ  പതിക്ക "
 ഇതീരിതം കേട്ടു ധനജ്ഞയൻ താ --
 നതീവ ഗർവ്വേണ തിരിച്ചു വേഗാൽ . 				#49

 പാതാളലോകേ പുനരിന്ദ്രലോകേ 
 പ്രേതാധിനാഥൻെറ പുരേ തിരഞ്ഞാൻ
 എങ്ങും ലഭിക്കാഞ്ഞുടനിങ്ങു പോന്നാ --
 നംഗം ദഹിപ്പിപ്പതിനും തുടർന്നാൻ . 				#50

 കാളുന്ന തീയിൽബ്ബത ചെന്നുചാടാൻ
 ചീളെന്നടുക്കുന്ന ദശാന്തരാളേ 
 മന്ദസ്മിതം പൂണ്ടഥ വാസുദേവൻ 
 മന്ദേതരം പാർത്ഥകരം പിടിച്ചാൻ . 				#51

 നാരായണൻതാൻ നരനെത്തദാനീം 
 തേരിൽക്കരേററിത്തരസാ സലീലം 
 താനും കരേറി പ്രകടപ്രസാദാൽ 
 യാനം തുടങ്ങീ ബത പശ്ചിമാശാം . 				#52

 അതിക്രമിച്ചാരഥ ചക്രവാളം 
 പതുക്കവേ മാധവപാണ്ഡവന്മാർ
 അതിൽപ്പരം സൂർയ്യകരങ്ങളില്ലാ --
 ഞ്ഞതിസ്‍ഫുടം കൂരിരുൾ വന്നുകൂടി . 			#53

 ചക്രപ്രകാശേന മഹാന്ധകാരം 
 നീക്കീടിനാനർക്കസമാനശോഭം 
 നോക്കും വിധൌ കണ്ടിതുദൂരെദൂരെ --
 ച്ചൊൽക്കൊണ്ട വൈകുണ്ഠപദം മനോജ്ഞം . 	#54

കൂലാന്തഭാഗേ തിരവന്നടിക്കും 
പാലാഴി തന്നിൽ പരിതോ വിളങ്ങും 
ലീലാഗൃഹോദ്യാന സുവർണ്ണശാലാ --
സാലാളി കേളീനിലയങ്ങൾ കണ്ടാർ . 				#55

നാനാമണീഭാസുര കേതുജാലേ 
ചീനാംശുകശ്രേണി കളിച്ചുമേവും  
പാനങ്ങളാമുന്നത സൌധശൃംഗ --
 സ്ഥാനങ്ങളും തത്ര സുഖേന കണ്ടാർ . 			#56

 അനന്തരത്നപ്രഭയാവിചിത്ര --
 മനന്തനാഗസ്യ ഫണാസമൂഹം 
 അനന്തരം തത്ര മഹൽസ്സമൂഹ --
 മനന്തരായം മരുവുന്ന കണ്ടാർ . 					#57

 രഥാംഗശംഖാബ്‍ജഗദാധരന്മാ --
 രഥാംബു വാഹാസിത വിഗൃഹന്മാർ
 ചതുർഭുജന്മാരതി സുന്ദരന്മാ --
 രതിസ്ഫുരൽക്കൌസ്തുഭ ഭൂഷണന്മാർ .  				#58

 കിരീടഹാരാംഗദവന്യമാലാ --
 വിലോല പീതാംബരഭാസുരന്മാർ
 നിരക്കവേ മാധവ പാർഷദന്മാ --
 രിരിപ്പതും രത്നഗൃഹേഷു കണ്ടാർ 				#59

 ക്രമേണ തുംഗോരു ഭുജംഗതല്പേ
 ക്ഷമാരമാലംകൃത പാർശ്വഭാഗേ 
 അമേയനാനന്ദ ശരീരനാകും 
 പുമാനെയും സാദരമത്രകണ്ടാർ . 				     #60

 അനാരതം തുംബുരുനാരദാദി --
 മുനീന്ദ്രവൃന്ദസ്തുതി വാദ്യഘോഷം 
 മനോഹരം കേട്ടു വണങ്ങിമെല്ലെ 
 സ്സനാതനാഭ്യർണ്ണമണഞ്ഞുചെന്നാർ .  		.    #61

 തദാമുകുന്ദൻെറ ഫണീന്ദ്രതൽപേ
 മുദാ കളിച്ചും പുനരൊട്ടൊളിച്ചും
 മിളൽ പ്രമോദേന രമാസമീപേ 
 കളിച്ചു മേവുന്നു കുമാരകന്മാർ . 				.   #62

 അണഞ്ഞുചെന്നു ഹരിഫൽഗുനന്മാർ
 വണങ്ങിനിന്നു ബഹുഭക്തിയോടേ 
 മനാഗനന്താസനനായ ദേവൻ 
 മനോഹരം സാദരമാബഭാഷേ . 				.   #63
		
 " ഹേ കൃഷ്ണ ! ഹേ ഫൽഗുന ! നിങ്ങളേന്നോ --
 ടേകത്വഭാവേന നിരന്തരന്മമാർ .
 വദാമി, ഞാനെങ്കിലുമാഗ്രഹിച്ചേ --
 നുദാരമാം വിഗ്രഹമൊന്നു കാണ്മാൻ ." 		.  #64

 " ക്ഷിപ്രം ഭവദർശന വാഞ്ഛയാ ഞാൻ 
  വിപ്രാത്മജന്മാരെ ഹരിച്ചു ഗൂഡം 
 ഇപ്രാഭവം കണ്ടുഗമിച്ചുകൊണ്ടാ --
 ലിനിബ്ഭവാന്മാർക്കതു മൽപ്രകാശം ."		.  #65

 " ധാത്രീഭരം തീർപ്പതിനെങ്കിലും കേൾ
  മാത്രാധിക പ്രാണിവധം നിമിത്തം 
 ഉണ്ടായ പാപങ്ങളശേഷമെന്നെ --
 ക്കണ്ടാലകന്നീടുമതും പ്രസിദ്ധം ." 			#66

 " ശിശുക്കളെക്കൊണ്ടു ഗമിച്ചു കൊൾവിൻ 
  ശിവദ്വിജാശിസ്സു ലഭിച്ചു കൊൾവിൻ "
  ഏവം  തദാനീമരുൾചെയ്തു ദേവൻ 
 ഭൂദേവപുത്രാർപ്പണമാതതാന . 				#67

" കുമാരാ ! നിനക്കച്ഛനാരമ്മയാരെ --"
 ന്നമന്ദപ്രമോദേന ചോദിച്ചു കൃഷ്ണൻ .
 മധുദ്വേഷിയേയും മഹാലക്ഷ്മിയേയും
 തദാ തൊട്ടു കാട്ടീടിനാനേക ബാലൻ . 		#68

 കരാംഭോരുഹം നീട്ടിമെല്ലെന്നെടുപ്പാ
 നൊരുമ്പെട്ടുചെന്നൂതദാ കംസവൈരി
 കരഞ്ഞോടിവേഗേന സർപ്പേന്ദ്രതൽപേ
 കരേറിക്കിടന്നീടിനാന്യ ബാലൻ . 			#69

 കളിപ്പുഞ്ചിരിക്കൊഞ്ചലും തൂകിമെല്ലെ --
 ക്കളിപ്പാൻ വിളിച്ചാനളിച്ചാർത്തു വർണ്ണൻ .
 വെളിച്ചത്തുനിന്നാശുമണ്ടിത്തിരിച്ചാ --
 നൊളിച്ചാനൊരേടത്തൊരുണ്ണിക്കിശോരൻ . 	 #70

 പടുപ്രേമസംഫുല്ലനാംമല്ലവൈരി
 പിടിച്ചങ്ങെടുക്കാനടുക്കുന്ന നേരം 
 മുഴങ്കാലുകുത്തിത്തിരിച്ചാനൊരുണ്ണീ 
 വഴങ്ങാതെ നീന്തിഗ്ഗമിച്ചാനൊരുണ്ണി .			  #71

 ഗമിപ്പാനൊരുണ്ണിക്കുമില്ലിച്ഛയെന്ന --
 ങ്ങറിഞ്ഞോരുനേരം ഭുജംഗശായി 
 കുറഞ്ഞോരുമായാവിമോഹം വരുത്തി --
 പ്പറഞ്ഞു ' ഗമിച്ചാലു ' മെന്നാസ്ഥയോടേ . 		#72

 അന്നേരം തരസാ നടന്നിതു നട --
                   ക്കാവുന്ന ബാലാഗ്രജൻ 
   പിന്നാലെത്തദനന്തരൻ, തദനുജൻ
 		  ഭ്രാതാവതോ, സ്യാനുജൻ
  മന്ദം പിച്ചനടന്നുമേകനപരൻ
   		മെല്ലെപ്പിടിച്ചെത്തിനാ --
  നന്യൻ  മുട്ടുകൾ കുത്തിമററവനഹോ 
		നീന്തിത്തിരിച്ചാൻ ദ്രുതം . 		   #73

 ശ്രീകൃഷ്ണൻെറ പദാരവിന്ദനികടേ 
		ചുററും ചുഴന്നീടിനാ --
 രേകാന്തേ ജനനീഗൃഹാദി സകുലം
		ചിന്തിച്ചു കൌതൂഹലാൽ
 ഏവം തത്ര വരുന്ന വിപ്രസുതരെ 
		ക്ഷിപ്രം കരേററീ രഥേ 
 ഗോവിന്ദൻ ബതപാർത്ഥനും മഥുരിപും  
		നത്വാ നടന്നീടിനാർ . 			#74

 സമ്പ്രാപ്യദ്വാരകായാം പുരിധരണീസുരേ --
		ന്ദ്രൻെറ ഗേഹംപ്രവേശി --
 ച്ചമ്പോടാനന്ദദായീ മുഹുരപിച മഹാ --
 		   ബ്രാഹ്മണ ബ്രാഹ്മണീഭ്യാം 
 ദത്വാസൌ പത്തുപുത്രാനപി  മുരരിപുതാൻ 
		പാണ്ഡുപുത്രേണ സാകം    
 ലബ്ധ്വാശീർവ്വാദഭേദാനവനീസുരകൃതാ--
  		    നുച്ചകൈരുദ്ദി ദീപേ .  				#75

 തേജസ്സുമായുസ്സുമഹോയശസ്സു --
 മോജസ്സു മൈശ്വർയ്യമെന്നുവേണ്ടാ 
 സർവ്വം ഭവാന്മാർക്കു ഭവിക്കുമെന്ന --
 ങ്ങൂർവ്വീസുരാധീശനനുഗ്രഹിച്ചൂ . 			#76

 എടുക്കുന്നൂ പുത്രാൻ  പലപൊഴുതു 
		താതൻ ജനനിയും 
 തുടയ്ക്കുന്നൂ കണ്ണീന്നൊഴുകുമതി --
 		സന്തോഷസലിലം 
 കൊടുക്കുന്നു പാലും കഗുളമവിലു --
 		മന്നം ച മധുരം 
 നടക്കുന്നൂ ബന്ധുക്കളുടെ ഭവനേ 
		ഭൂസുരവരൻ. 						#77
 
 ഏവം സന്താനലാഭപ്രമുദിതമതിയാം
		ഭൂസുരേന്ദ്രം വണങ്ങി --
 ദ്ദേവൻ ദേവാരിവൈരി സമധിഗത സമ --
		സ്താർത്ഫനാം പ്ർത്ഥനോടേ
സാനന്ദം ദ്വാരവത്യാമഭിമതയിതാ --
		 ജാതലീലാനുകൂലം 
ദീനാതങ്കാപഹാരി സുഖമവസദയം 
 		 വേദകന്ദം മുകുന്ദൻ . 					#78

 ഭൂമിഭാരം ശമിപ്പിച്ചഴകൊടു സകല --
		ബ്രാഹ്മണാദി പ്രജാനാം 
 ക്ഷേമം സമ്പാദ്യ സമ്പൽക്കര സരസമഹാ --
		ധർമ്മശർമ്മൈകലോലൻ 
 ഭാമാവൈദർഭിമാരോടനുദിനമൊരുമി --
		ച്ചാത്മഗേഹേ രമിച്ചോ --
 രാമോദാനന്ദധാമാ മമ ദിശതുഭൃംശം 
		മംഗലം ശാർങ്ങപാണി: 			#79

 ഇക്കാവ്യം കൃഷ്ണലീലാമൃത കഥനമഹാ --
 		പാവനം  ഭാവനീയം 
 തൽക്കാരുണ്യം ലഭിപ്പാനൊരു പെരുവഴിയെ --
  		ന്നോർത്തു മർത്ത്യൻ ഗ്രഹിച്ചാൽ
  ഉൾക്കാമ്പിൽ ബ്ബോധമുണ്ടാ മഖിലദുരിതവും 
		നഷ്ടമാമിഷ്ടമാകും 
 സൽക്കീർത്തിസ്‍ഫൂർത്തിയുണ്ടാമവനവികലമാം
		 മോക്ഷവുംസംഭവിക്കും . 			    #80      

		(പന്ത്രണ്ടാം സർഗ്ഗം സമാപ്തം)
		----------------------------------------
	** ശ്രീ കൃഷ്ണചരിതം മണിപ്രവാളം സമാപ്തം **
	------------------------------------------------------------------
	** ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമ: **
	~~~~~~~~~~~~~~~~~~~~~~~~~~
         
